Government of Kerala 
കേരള സർക്കാർ 

| 2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


VERNME 


ാർ 


നും സ 
MENT OF 
ന്ന് 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


vol. IV 


| 


THIRUVANANTHAPURAM, TUESDAY 


1 


7th September 2010 
2010 സെപ്റ്റംബർ 7 
16th Bhadra 1932 

1932 ഭാദം 16 


- No . 


y 35 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Industrial Training Department 


TENDER NOTICE 


No. WC3- 479 /2010 . 


13th August 2010. 


Sealed competitive tenders are invited from approved 
contractors for the construction of building at ITI for 
Women , Chalakudy. 

| Particulars - Construction of 3 class rooms, 
3 workshop halls , language lab and conference hall. 
Cost of tenders form : 

Original - Rs. 7,500 + 4 % VAT. 

Duplicate -- Rs. 3 , 750 + 4 % VAT. 
Last date and time of sale of tender form - 16 - 9 - 2010 , 
1 p . m . 

- If the last date ( 16- 9- 2010 , 3 p . m .) of receipt of 
tender is a holiday/harthal, then the next day ( 17 - 9 - 2010 , 
10 a . m .) will be treated as last date for receipt of 
tenders and if the date of opening ( 17 - 9 - 2010 , 11 a.m .) of 
tender is a holiday /harthal, the next day ( 18 - 9 - 2010 , 
11 a. m .) will be treated as the date of opening tenders. 
The cost of tender form is not refundable . Sealed 


tenders should be superscribed with tender number and 
date and addressed to “ The Secretary, Institute 
Management Committee , Chalakudy and the Principal, ITI 
for Women , Chalakudy-680 307, Thrissur District, Kerala 
State ” . Late tenders will not be accepted . 2 .5 percent of 
the total cost, maximum Rs. 50, 000 , quoted should be 
enclosed as Earnest Money Deposit. The tender in 
original should be accompanied with preliminary agreement 
in Kerala Stamp Paper worth Rs. 50 . Otherwise the tender 
will not be considered . Validity period of price quoted 
should be three months from the date of opening of 
tenders , otherwise tenders will be rejected . Stamp Paper 
will be forwarded to the firms outside Kerala , if required 
- by remitting Rs. 75 separately by Money Order. Tender 

forms are not transferable. 


വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തി 
ക്കുന്ന ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ . ടി . ഐ . - യോട 
നുബന്ധിച്ച് നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന് താൽപ്പര്യ 
മുള്ള കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറു 
കാരിൽ നിന്നുംമത്സരസ്വഭാവമുള്ളമുദ്രവച്ച ദർഘാസുകൾ താഴെ 
പ്പറയുന്ന തീയ തിക്കും സമ യ ത്തിനും കിട്ട ത്ത ക്ക വിധം 
ക്ഷണിച്ചുകൊളളുന്നു . 


4th MAY 2010 ] 


INDUSTRIES DEPARTMENT 


പ്രവർത്തിയുടെ പേര്- 3 ക്ലാസ്സ് റൂമുകളും 3 വർക്ക് വുമൺ ചാലക്കുടി & പ്രിൻസിപ്പാൾ, ഐ . ടി. ഐ . ഫോർ വുമൺ, 
ഷോപ്പ് ഹാളുകളും ലാംഗ്വേജ് ലാബും കോൺഫറൻസ് ഹാളും ചാലക്കുടി, തൃശ്ശൂർ ജില്ല - 680 307 , കേരള ” എന്ന വിലാസത്തിൽ 
നിർമ്മിക്കുന്നതിന്. 

അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ 

പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് പ്രമാണത്തോടൊപ്പം 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ആകെ വിലയുടെ 2. 5 ശതമാനം, പരമാവധി 50,000 രൂപ 

നിരതദ്രവ്യവും 50 രൂപ ( അൻപതുരൂപ) വിലയ്ക്കുള്ള കേരള 
അസ്സൽ രൂപ 7,500 +4 % വാറ്റ് 

സർക്കാർ മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായി 
പകർപ്പ് രൂപ 3,750 +4 % വാറ്റ് 

രിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്ന 

തുക യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്ന തില്ല . 
ദർ ഘാസ് ഫോറം വിൽ പ നയുടെ അ വ സാ ന - ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ മൂന്നുമാസം വരെ വില 
തീയതിയും സമയവും - 16- 9- 2010 , 1 മണി. 

നിരക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 

ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
ദർഘാസ് സമർപ്പിക്കേണ്ട ദിവസം (16 - 9 - 2010 , 3 മണി) 

കേരളത്തിനുപുറത്തുള്ളകമ്പനികൾക്ക്മുദ്രപ്രതം ആവശ്യമെങ്കിൽ 
പൊതുഒഴിവ് അല്ലെങ്കിൽ ഹർത്താൽ ദിവസമായി വരുകയാ 

75 രൂപ (എഴുപത്തിഅഞ്ചു രൂപ ) പ്രത്യേക മണിഓർഡറായി 
ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം (17- 9- 2010, 10 മണി) 

അയച്ചു തന്നാൽ മുദ്രപത്രം വാങ്ങി അയച്ചു തരുന്നതാണ്. 
സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണം കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . കേരള 
ദർഘാസ് തുറക്കുന്ന ദിവസം (17 - 9- 2010 , 11 മണി) പൊതുഒഴിവ് 

സംസ്ഥാനത്ത് എസ്. എസ്. ഐ . രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള 
അല്ലെങ്കിൽ ഹർത്താൽ ദിവ സ മായി വരു ക യാ ണെ ങ്കിൽ 

സ്ഥാപനങ്ങൾക്ക് ദർഘാസ് ഫോറം വിലയുടെ 25 % മാത്രം 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ( 18 - 9 - 2010, 11 മണി) ദർഘാസ് 

നൽകിയാൽ മതിയാകും. 
തുറക്കുന്ന ദിവസമായി കണക്കാക്കുന്നതാണ്. ദർഘാസ് നമ്പർ, 
തീയതി എന്നിവ രേഖപ്പെടു ത്തിയ മുദ്രവച്ച കവറു കൾ 

Govt. I. T. I. for Women , 

( Sd.) 
“ സെക്രട്ടറി, ഇൻസ്റ്റിറ്റ്യൂട്ട്മാനേജ്മെന്റ് കമ്മിറ്റി, ഐ . ടി. ഐ . ഫോർ 

Chalakudy. 

Principal. 


